PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 
നമ്പർ ബി4 - 3901/ സി .ആർ- 1. 

2009 ആഗസ്റ്റ് 22. 
- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽനിന്ന് എരുമേലി മഹല്ല് 
മുസ്ലീം ജമാഅത്ത് അംഗങ്ങളെ അറിയിക്കുന്നത്. 

-- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 3901 /RA നമ്പരായി 
രജി സ്റ്റർ ചെയ്ത എരുമേലി മഹൽ മുസ്ലീം ജമാഅത്ത് 
വഖഫിനുവേണ്ടികാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി തെക്ക് 
വില്ലേജിൽ എരുമേലി കരയിൽ കളത്തിൽ അലിക്കുഞ്ഞ്മകൻ 
മജീദ്, ടിയാന്റെ ഭാര്യ ടിയിൽ തങ്കമ്മ എന്നിവരുടെ 

കൈവശത്തിലുള്ള എരുമേലി തെക്ക് വില്ലേജിൽ ബ്ലോക്ക് 23 - ൽ 
( റ്റി . പി . 4779) - ൽ റീ സർവേ 307 / 2 - ൽ ( പഴയ സർ 
നമ്പർ 369/ 1) 4. 80 ആർവസ്തുവഹകളും അതിലുള്ളപുരയിടവും 
10,00,000 രൂപ വിലയ്ക്ക് വാങ്ങുന്നതിന് അനുമതിക്കായി വഖഫ് 
സെകട്ടറി അപേക്ഷിച്ചിരിക്കുന്നു. ടി വസ്തു വാങ്ങുന്നത് 
സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളോ 
നിർദ്ദേശങ്ങളോഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം കേരള 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനുള്ളിൽ ചീഫ് 
എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, 
വി . ഐ . പി . റോഡ്, കലൂർ, കൊച്ചി- 17 എന്ന വിലാസത്തിൽ 
രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. 
-- നിശ്ചിത സമയത്തിനുള്ളിൽ ലഭിക്കുന്ന അഭിപ്രായങ്ങളും 
നിർദ്ദേശങ്ങളും പരിഗണിച്ച് ബോർഡ് യുക്തമായ തീരുമാനം 

കൈക്കൊള്ളുന്നതാണ്. നിശ്ചിത സമയത്തിനു ശേഷം 
ലഭിക്കുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതുമല്ല . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് കാര്യാലയം, ( ഒപ്പ്) 
വി . ഐ . പി. റോഡ്, 

ചീഫ് എക്സിക്യൂട്ടീവ് 
കലൂർ, 

ഓഫീസർ 
എറണാകുളം. 

( ഇൻ ചാർജ്ജ്). 


